C 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg. No. KL / TV ( N )/634/ 2018-20 


COVERNMENT 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 26 
26th May 2020 
1195 ഇടവം 12 
12th Idavam 1195 


നമ്പർ 


21 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 5 
5th Jyaishta 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


26th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3648 


Aluva Taluk 


( 3 ) 


പരസ്യം 


(1) 


നമ്പർ എച്ച്3-1185 2020, 


2020 ഫെബ്രുവരി 1, 


നമ്പർ എച്ച്3-119112020. 

2020 ഫെബ്രുവരി 1. 
ആലുവ താലൂക്ക്, ചെങ്ങമനാട് വില്ലേജിൽ ചെങ്ങമനാട് 
കരയിൽ വടക്കേടത്ത് വീട്ടിൽ നാരായണിയമ്മ എന്ന കക്ഷി 
28-6 - 1992 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു 
അവ കാ ശ സർട്ടിഫിക്കറ്റ് അനു വ ദിച്ചു കൊടു ക്ക ണ മെ ന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ ചെറുമകൻ അനിൽകുമാർ 
സമർപ്പിച്ചിട്ടു ള്ള താണ്. 

ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


ആലുവ താലൂക്ക്, അങ്കമാലി വില്ലേജിൽ നായത്തോട് 
കരയിൽ പടയാട്ടിൽ വീട്ടിൽ ഔസേഫ് മകൻ ഡേവീസ് എന്ന 
കക്ഷി 14-12-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്ന് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട്പരേതന്റെ ഭാര്യ മേരി ഡേവീസ് 
സമർപ്പിച്ചിട്ടു ള്ള താണ്. 

ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


അ പക്ഷ 


അപ ക്ഷ 


താഴ 


പേര് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

വയസ് 
ബന്ധം 


1 


അമ്മിണിയമ്മ 


മകൾ 


88 


കമ 


പേര് 


2 


രാജമ്മ 


80 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


3 


ഗോവിന്ദൻ 


മകൻ 


76 


മേരി ഡേവീസ് 


50 


4 


ശാരദ 


ഭാര്യ 


മകൾ 


72 


ജെയ്സൺ 


മകൻ 


5 


2 


മണി 


11 


27 


6 


കനകം 


3 


ജെയ്നി 


മകൾ 


26 


മരണപ്പെട്ട മകൻ 
കൃഷ്ണൻകുട്ടിപ്പിള്ളയുടെ ഭാര്യ 
അനിൽകുമാർ 

മകൻ 


79 


7 


43 


: 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെ ങ്കിലും പരാതി 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീക രിക്കുന്ന 
തീയതി മു ൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 


(2 ) 


നമ്പർ എച്ച്3-1186 2020. 


2020 ഫെബ്രുവരി 1. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

(4 ) 
നമ്പർ എച്ച്3-1193 2020 . 

2020 ഫെബ്രുവരി 1. 
ആലുവ താലൂക്ക്, ചെങ്ങമനാട് വില്ലേജിൽ പാലിശ്ശേരി 
കര യിൽ പൗർണ്ണ മി വീട്ടിൽ ക്യ 

ഷ് ണ പിള്ള 

മകൻ 
ആർ. വിശ്വനാഥൻ പിള്ള എന്ന കക്ഷി 25-10-1986 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
ഭാര്യ രാജലക്ഷ്മി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


ആലുവ താലൂക്ക്, അങ്കമാലി വില്ലേജിൽ കോതകുളങ്ങര 
കര യിൽ തേക്കിൻകൂ പ്പിൽ വീട്ടിൽ ബേബി കോശി ഭാര്യ 
ലീല ബേബി ഭർത്താവായ കോശി മകൻ ബേബി കോശി 
എന്നിവർ 10 -11-2019 , 27 - 4 -2013 എന്നീ തീയതി ക ളിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിച്ചു കൊടു ക്ക ണ മെ ന്ന് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് 
പരേതരുടെ മകൻ ഡാനി തേ ക്കിൻ കൂപ്പിൽ അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
നടത്തിയതിൽ 

താഴെ പറ യു ന്ന വ രാ ണ് 
പ ര ത രു ടെ നിയ മാ നു സ ത 

അവ കാ ശി കൾ 
എന്നറിവായിരിക്കുന്നു. 


ണ 


അന്വഷണം 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതരുമായുള്ള 

വയസ് 


1 


പി. എസ്സ്. രാജലക്ഷ്മി 


ഭാര്യ 


81 


നമ്പർ 


ബന്ധം 


2 


വനജ 


മകൾ 


53 


1 


ഡാനി തേക്കിൻ കൂപ്പിൽ 


മകൻ 


44 


3 


ഉഷ് 


52 


: 5 


2 


ബിന്നി തേക്കിൻ കൂപ്പിൽ 


43 


4 


രാജീവ് 


മകൻ 


44 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്നപരാതികൾ പരിഗണിക്കുന്നതല്ല . 


76 


26th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3649 


( 5 ) 


(7) 


നമ്പർ എച്ച്3-1195 2020. 


2020 ഫെബ്രുവരി 1. 


നമ്പർ എച്ച്3-1280/2020. 


2020 ഫെബ്രുവരി 1. 


ആലുവ താലൂക്ക്, നെടുമ്പാശ്ശേരി വില്ലേജിൽ മേയ്ക്കാട് 
കരയിൽ അരീയ്ക്കൽ വീട്ടിൽ പൗലോസ് മകൻ മാർട്ടിൻ പോൾ 
എന്ന കക്ഷി 4-11-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെഭാര്യ മിനി മാർട്ടിൻ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
നടത്തിയതിൽ താഴെ 

പറ യു ന്ന വ രാ ണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾഎന്നറിവായിരിക്കുന്നു. 


ആലുവ താലൂക്ക്, കറുകുറ്റി വില്ലേജിൽ കരയാംപറമ്പ് 
കരയിൽ മറ്റപ്പിള്ളി വീട്ടിൽ വർഗ്ഗീസ് മകൻ തോമസ്, എം . വി. 
എന്ന കക്ഷി 3-10-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ ജെറിസൺ തോമസ് 
സമർപ്പിച്ചിട്ടു ള്ള താണ്. 

ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


അപക്ഷ 


അന്വഷണം 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


മിനി 


ഭാര്യ 


50 


നമ്പർ 


ബം 


2 


മിഥുൻ 


മകൻ 


23 


1 


ചിന്നമ്മ തോമസ് 


ഭാര്യ 


60 


3 


മൃദുൽ 


20 


2 


ജിൽസൺ തോമസ് 


മകൻ 


37 


4 


ആൽബർട്ട് 


ജെറിസൺ തോമസ് 


18 


3 


32 


4 


ടോണി തോമസ് 


31 


3 3 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെ ങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധീ ക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( 6) 


നമ്പർ എച്ച്3-1302 / 2020. 


2020 ഫെബ്രുവരി 1. 


( 8 ) 


നമ്പർ എച്ച് -1275 2020 . 


2020 ഫെബ്രുവരി 1. 


ആലു വി താ ലൂ ക്ക് , ആലുവ വെസ്റ്റ് വില്ലേ ജിൽ 
കി . കടുങ്ങല്ലൂർ കരയിൽ തൈവേലിക്കകം വീട്ടിൽ കുഞ്ഞാണ്ടി 
മകൻ കൊച്ചുകുട്ടൻ, ടിയാൻ ഭാര്യ കൗസല്യ എന്നീകക്ഷികൾ 
22-5-2017, 14-7-2019 എന്നീതീയതികളിൽ മരണപ്പെട്ടിട്ടുള്ള 
താണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 

കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതരുടെ മകൻ 
ജ യ ൻ 

സമർപ്പിച്ചിട്ടു ള്ള താണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴ 
പറയുന്നവരാണ് പരേതരുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ആലുവ താ ലൂ ക്ക് , ആലുവ ഈസ്റ്റ് വില്ലേ ജിൽ 
എരുമത്തല കരയിൽ കാമ്പായികുടിയിൽ വീട്ടിൽ അലിയാർ 
ഭാര്യ സബീന അലിയാർ എന്ന കക്ഷി 15-7-2012 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
ഭർത്താവ് അലിയാർ അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പറ യു ന്ന വ രാ ണ് പരേ ത യുടെ നിയ മാ നു സ ത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


അ പ ക്ഷ 


താഴ 


പേര് 


പരേതരുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബം 


കമ 


പേര് 


പരേതയുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


സുലോചന 


മകൾ 


54 


അലിയാർ 


ഭർത്താവ് 


60 


2 


ഉഷ് 


51 


2 


അസ്മിയ അലിയാർ 


മകൾ 


30 


3 


ജയൻ 


മകൻ 


46 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 


77 


26th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3650 


( 9 ) 


( 11) 


നമ്പർ എച്ച്3-3407 / 2020 . 


2020 മേയ് 4 , 


നമ്പർ എച്ച്3-1248 2020 . 


2020 ഫെബ്രുവരി 


ആലുവ താ ലൂ ക്ക്, കറുകുറ്റി വില്ലേജിൽ കറു കുറ്റി 
ക ര യിൽ മാളി യേ ക്ക ൽ വീട്ടിൽ അ ന്താണി മകൻ 
വർഗ്ഗീസ്, എം . എ . എന്ന കക്ഷി 24-3-2014 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ കിക്കിലി വർഗ്ഗീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പറ യു ന്ന വ രാണ് പരേതന്റെ നിയ മാ നു സൃത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു. 


ആലുവ താലൂക്കിൽ ആലുവ വെസ്റ്റ്വില്ലേജിൽ ആലുവ 
കരയിൽ കൊല്ലമാ പറമ്പിൽ വീട്ടിൽ കെ . സി . ജോസഫ് മകൻ 
ഗിഗറി ജോസഫ് എന്നയാൾ 2 4 - 12 - 2019 - ാം തീയ തി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 

കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെഭാര്യ റൂബി ഗ്രിഗറി 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താണ്. ബന്ധപ്പെട്ട വില്ലേജ് 
ആ ഫീസർവഴി 

നടത്തിയതിൽ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


അന്വഷണം 


താഴ 


താഴ 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


നമ്പർ 


ബന്ധം 


ബന്ധം 


1 


കിക്കിലി വർഗ്ഗീസ് 


ഭാര്യ 


72 


1 


റൂബി ഗ്രിഗറി 


ഭാര്യ 


59 


2 


ബെറ്റ്സി വർഗ്ഗീസ് 


മകൾ 


45 


2 


ടീന ഗ്രിഗറി 


മകൾ 


30 


3 


മകൻ 


ബിനു ഗ്രിഗറി 


28 


3 


ആഷ വർഗ്ഗീസ് 


40 


: 


4 


നീന മേരി ഗ്രിഗറി 


മകൾ 


25 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെ ങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


(10 ) 


നമ്പർ എച്ച്3-1249 /2020. 


2020 ഫെബ്രുവരി 1, 


(12) 


നമ്പർ എച്ച്3-1247 / 2020 . 


2020 ഫെബ്രുവരി 1. 


റം 


ആലുവ താലൂക്ക്, ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
ക ര യിൽ ശീപത്മം വീട്ടിൽ രാജസന്ദ പ സാദ് ഭാര്യ 
ഇ . കെ . വിജയലക്ഷ്മി എന്ന കക്ഷി 4-1-2020 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
ഭർത്താവ് രാജേന്ദ്ര പ്രസാദ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യു ന്ന വ രാ ണ് പരേത യുടെ നിയ മാ നു സ്യത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു. 


ആലുവ താ ലൂ ക്കിൽ ആലുവ വെസ്റ്റ് വില്ലേ ജിൽ 
വെളിയത്ത്നാട്കര കരയിൽ തെ പറമ്പിൽ വീട്ടിൽ പി . എ . മാത്യു 
മകൻ ബാബു മാത്യു എന്നയാൾ 12-5-2016 -ാം തീയതി മരണപ്പെട്ട 
താ ണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അ നു വാദിച്ചു 
കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
സാറാമ്മ ബാബു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജ് ആഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ഭർത്താവ് 


73 


നമ്പർ 


ബന്ധം 


2 


മകൾ 


43 


രാജേന്ദ്ര പ്രസാദ് 
സുനിത പ്രസാദ് 
പത്മകുമാർ 
സുജിത 


1 


69 


3 


മകൻ 


41 


സാറാമ്മ ബാബു 
ജ്യോതിസ് ബാബു 
ജിജോ ബാബു 


ഭാര്യ 
മകൾ 


2 


41 


4 


മകൾ 


36 


3 


മകൻ 


37 


5 


തങ്കമ്മ 


മാതാവ് 


86 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽമുഖേനയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 

ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


78 


26th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3651 


(13) 


(15 ) 


നമ്പർ എച്ച്3-1240 / 2020. 


2020 ഫെബ്രുവരി 1. 


നമ്പർ എച്ച്3-1242 / 2020. 


2020 ഫെബ്രുവരി 1. 


ആലുവ താലൂക്കിൽ ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
കരയിൽ പാണ്ടിപ്പിള്ളി ( കൈതാരത്ത്) വീട്ടിൽ പി. ബി. ജോബ് 
മകൾ എലിസബത്ത് ജെസ്സി, ജി. ടി . എന്ന കക്ഷി 28-6-2019 -ാം 
തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
മകൻ ജിമൽ ജോബ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജ്ആഫീസർവഴിഅന്വേഷണം നടത്തിയതിൽ 
താഴെ പറയു ന്നവരാണ് പരേത യു ടെ നിയ മാ നു സത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു. 


ആലുവ താലൂക്കിൽ ആലുവ വെസ്റ്റ്വില്ലേജിൽ യു.സി.സി 
കര യിൽ അരവിന്ദം വീട്ടിൽ അരവിന്ദാക്ഷ മേനോൻ ഭാര്യ 
സര സ മ്മ , എൽ. എന്ന കക്ഷി 2 - 12 - 2010 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട്പരേതയുടെ മകൻ 
ജയശങ്കർ, എ . എസ്. അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ്പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


നമ്പർ 


ബന്ധം 


1 


പി . ആർ. ജോബ് 


ഭർത്താവ് 


66 


1 


മകൻ 


64 


ജയശങ്കർ, എ . എസ്. 
കൃഷ്ണകുമാർ, എ . എസ്. 


2 


ജിമൽ ജോബ് 


മകൻ 


33 


2 


59 


3 


ജിൽമ ജോബ് 


മകൾ 


26 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 

30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ ആർ കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


(16 ) 


( 14) 


നമ്പർ എച്ച്3-1243 / 2020. 


2020 ഫെബ്രുവരി 1, 


നമ്പർ എച്ച്3-1237 / 2020, 


2020 ഫെബ്രുവരി 1. 


ആലുവ താ ലൂ ക്കിൽ ആലുവ വെസ്റ്റ് വില്ലേജിൽ 
ആലുവ കരയിൽ കോയിക്കൽ പടിക്കൽ വീട്ടിൽ ഡാനിയൽ ഭാര്യ 
അന്നമ്മ, പി. എൻ. എന്ന കക്ഷി 19-9-2019 -ാം തീയതി മരണപ്പെട്ട 
താ ണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിച്ചു 
കൊടുക്ക ണമെന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
സൻജീവ് ഡാനിയേൽഅപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ആലുവ താലൂക്കിൽമുക്കന്നൂർ വില്ലേജിൽ ആഴകം കരയിൽ 
കൂരൻ വീട്ടിൽ പൗലോ മകൻ കെ . പി . മാത്യു എന്ന കക്ഷി 
28-10-2003 -ാം തീയതി മരണപ്പെട്ടതാണെന്നുംഒരു അവകാശ 
സർട്ടിഫിക്കറ്റ്അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെഭാര്യ ഏലമ്മ മാത്യു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ്പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


ഏലമ്മ 


ഭാര്യ 


81 


നമ്പർ 


ബന്ധം 


2 


കെ . എം . പൗലോസ് 


മകൻ 


61 


തോമസ് ഷേർളി സൂസൻ 


മകൾ 


60 


3 


ചിന്നമ്മ വർഗ്ഗീസ് 


മകൾ 


55 


2 


ഷാജൻ നൈനാൻ ഡാനിയേൽ 


മകൻ 


58 


4 


ഷാജി 


53 


3 1 


3 


ക്രിസ്റ്റിഎബ്രഹാം 


മകൾ 


56 


5 


ബേബി 


മകൻ 


51 


4 


സൻജീവ് ഡാനിയൽ 


മകൻ 


51 


6 


വിൽസൺ 


49 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് 

കാടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz , No. 2112020/DTP ( CLP ) . 


79 


26th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3652 


( 17 ) 


Paravoor Taluk 


നമ്പർ എച്ച്3-1292 / 2020, 


2020 ഫെബ്രുവരി 1. 


പരസ്യം 


നമ്പർ ബി3-1327 2020 . 


2020 ഫെബ്രുവരി 10 . 


ആലുവ താലൂക്കിൽ കാലടി വില്ലേജിൽ കൈപ്പട്ടൂർ 
കര യിൽ കോണത്ത്പുത്തൻ വീട് വീട്ടിൽ ഗീവർഗ്ഗീസ് 
മകൻ ജി . ജോർജ്ജ് എന്ന കക്ഷി 10 - 9 -2017 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേതന്റെ മകൻ 
ഷിനോയ് ജോർജ്ജ് അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താണ്. 
ബന്ധപ്പെട്ട വില്ലേജ്ആഫീസർവഴിഅന്വേഷണം നടത്തിയതിൽ 

പറയുന്നവരാണ് പരേതന്റെ നിയ മാ നു സത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു. 


പറവൂർ താലൂക്കിൽ പുത്തൻ വേലിക്കര വില്ലേജിൽ 
പുത്തൻ വേലിക്കര കരയിൽ പയ്യപ്പിള്ളി വീട്ടിൽഔസേഫ്മകൻ 
ജീജോ, പി . ഒ. എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേരേതന്റെ ഭാര്യ മിനി ജീജോ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ പുത്തൻ വേലിക്കര വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടി ജീജോ, പി . ഒ . 23-11-2019 - ൽ 
മരിച്ചുപോയെന്നുംപരേതന്റെഅവകാശികളായിതാഴെ പറയുന്ന 
2 (രണ്ട്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


താഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ഷിജി ജോർജ്ജ് 


മകൾ 


51 


നമ്പർ 


ബം 


2 


ഷിബു ജോർജ്ജ് 


മകൻ 


50 


മിനി ജീജോ 


39 


ഭാര്യ 
മകൾ 


3 


ഷിനോയ് ജോർജ്ജ് 


48 


2 


നിമ്മി ജിജോ 


14 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 

ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ്പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ മാർഗ്ഗമായോ 
വരുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(18 ) 


താലൂക്കാഫീസ്, 
പറവൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Kunnathunad Taluk 


പരസ്യം 


(1 ) 


നമ്പർ എച്ച്3-186 / 2020. 

2020 ഫെബ്രുവരി 1. 
ആലുവ താലുക്കിൽചൂർണ്ണിക്കര വില്ലേജിൽ തായിക്കാട്ടുകര 
കര യിൽ കാഞ്ഞിര ത്തി ങ്കൽ വീട്ടിൽ യൂസഫ് 

മകൻ 
ഷംസുദീൻ, പി. വൈ . എന്ന കക്ഷി 18-7-2019 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ്അനുവദിച്ചു 
കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ 
അനുബ്, പി , എസ്. അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


നമ്പർ എ2-4426 2020 . 


2020 ഏപ്രിൽ 30 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കുന്നത്തുനാട് താലൂക്കിൽ തിരുവാണിയൂർ വില്ലേജിൽ 
കോക്കാപ്പിള്ളി കരയിൽ ശ്രീ ശങ്കരം വീട്ടിൽ ശിവശങ്കർ, പി . 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
പിതാവ് പുരുഷോത്തമൻ , വി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 20-2-2020 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശിയായി 

പറയുന്ന ഒരാൾ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 
നമ്പർ 


ബം 


അനുബ്, പി, എസ്. 


മകൻ 


40 


താഴ 


2 


ബീവി ഷംസുദീൻ 


ഭാര്യ 


62 


3 


ഷീജ കുഞ്ഞുമോൾ 


മകൾ 


41 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


ഉഷാകുമാരി, കെ . ജി . 


മാതാവ് 


52 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 

30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. 

തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ആലുവ. 

തഹശീൽദാർ, 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കുന്നത്തുനാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ 
മാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


80 


